Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL/TV ( N ) /12/ 12 -14 


17 


കേGOVERNO 


രള സർക്കി 
NMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


25th September 2012 
2012 സെപ്റ്റംബർ 25 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 16 


വാല്യം 1 [ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


3rd Aswina 1934 
1934 ആശ്വിനം 3 


PART III 


Stores Purchase 


Scheduled Caste Development Department 

ദർഘാസ് പരസ്യം 


ദർ ഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
- സമയവും - 4 - 10 - 2012 , 11 മണി. 


നമ്പർ കെ1- 91/ 2012. 

2012 സെപ്റ്റംബർ 3. 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖലാ 
ടയിനിംഗ് ഇൻ സ് പെക്ടറാഫീസിൽ നിന്നും ബേള 
( കാസർഗോഡ് ജില്ല ) ഐ . ടി. ഐ . യിലേക്ക് വെൽഡർ ട്രേഡിൽ 
കുറവുള്ള പഠനോപകരണങ്ങളും വി . ആർ. പുരം (തൃശ്ശൂർ 
ജില്ല ) ഐ . ടി . ഐ . യിലെ ഡി സിവിൽ സ്റ്റേഡിൽ കുറവുള്ള 
പഠനോപകരണങ്ങളും (ലിസ്റ്റ് ഉള്ളടക്കം ചെയ്യുന്നു ) അതാത് 
ഐ . ടി . ഐ . കളിൽ വിതരണം നടത്തുന്നതിന് പ്രത്യേകം 
പ്രത്യേകം സീൽ ചെയ്ത കവറുകളിൽ മത്സരാടിസ്ഥാനത്തിലുള്ള 
ദർ ഘാസുകൾ പശ സ് തമായ സ്ഥാപനങ്ങളിൽ നിന്നും 
ക്ഷണിച്ചുകൊള്ളുന്നു . 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 5- 10- 2012 , 
3 മണി. 


ITEMS TO BE SUPPLIED FOR ITI , BELA (KASARGODE ) 


Description of Items 


Qty. 
(Nos. ) 


- No . 


1 
2 


കമ 


ദർഘാസ് വില 


Hammering block 5cm thick 60sq 
Gas welding table 122x92x60cm fire bricks 
on stand with positioned 


നമ്പർ 


ദർഘാസ് നമ്പരും 
അടങ്കൽ തുകയും 
കെ1- 91/12 - 6, 50 ,7701 
കെ1- 1839/ 11 - 3,65, 964 


3 


1,300 + നികുതി 
800 + നികുതി 


Braze weld equipment Brazier which can 
be used with exsisting transformer 
Fire bucket with stand 


4 


നിരതദ്രവ്യം- 1 %. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 3 - 10 - 2012 , 3 മണി. 


ITEMS TO BE SUPPLIED FOR ITI, V . R . PURAM ( THRISSUR ) 


SI. 


Description of Items 


No. 


Qty. 
( Nos. ) 


5 


. 


o 


- ( 1) 


2 


1 
2 
3 
4 


Drawing instrument box 
Scale cardboard metric set of eight A to H 
Drawing board 1250x900mm 
Mini drafter 


5 


Radius curve 


- 


6 
7 
8 
9 
10 
11 
12 


C 


അതാത് എ . ടി . എ . ട യിനിംഗ് സൂപണ്ടു മാർ 
പഠനോപകരണങ്ങൾ വാങ്ങി പരിശോധിച്ച്ഗുണനിലവാരം 
ഉറപ്പുവരുത്തിയതിനുശേഷംമാത്രമേ സ്വീകരിക്കുകയുള്ളു. 
ടെണ്ടർ ഒറ്റയ് ക്കോ കൂട്ടായോ റദ്ദാക്കു വാനോ 
നിരസിക്കുവാനോ ഉള്ള അധികാരം പട്ടികജാതി വികസന 
വകുപ്പ് ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 
ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
തിരിച്ചു നൽകുന്നതല്ല. 
- ടെണ്ടർ ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കു 
കയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം ഇതേ 
സമയത്ത് ടെണ്ടർ നടത്തുന്നതായിരിക്കും. 
- സർക്കാർ ടെണ്ടറുകൾക്കുള്ള എല്ലാ വ്യവസ്ഥകളും ഈ 

ടെണ്ടറിനും ബാധകമായിരിക്കും. 
- ദർഘാസ് ഫോറത്തിന്റെ പകർപ്പിന് നിയമാനുസൃത 

വിലയായിരിക്കും. 
- ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . 
11. ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ, ബാങ്ക് ഡാറ്റുകൾ 
മുതലായ വ ദ ർ ഘാസ് ഫോറത്തിന്റെ വിലയായി 

സ്വീകരിക്കുന്നതല്ല. 
- പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം സാധനങ്ങളുടെ 

മൊത്തം വിലയും അതിന്റെ ടാക്സ് അടക്കം തുകയുടെ 
1 % ( ഒരു ശതമാനം) നിരതദ്രവ്യവും കെട്ടിവയ്ക്കേണ്ടതാണ്. 
- ടെണ്ടർ സമർപ്പിക്കുമ്പോൾ EMD Exemption 
ഉള്ളവരാണെങ്കിൽ ഉത്തരവിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പും, അവർക്ക് Exemption അനുവദിച്ചിട്ടുള്ള 
ഉപകരണങ്ങളുടെ ലിസ്റ്റും സാക്ഷ്യപ്പെടുത്തി 
വെച്ചിരിക്കേണ്ടതാണ്. 


2 
1 


13 


14 


Drafting machine , vertical 
Drafting machine, horizontal 
Proportional Divider 
Tracing table with plate glass 250x900 
Printing frame 45x60 and 80x60cm 
Weighting triangle with tape 1250x900cm 
Aimonia box with complete set 120x35x35 
Print trimmer cutting edge 100cm 
Bucket Gl 35cm dia 
15cm painting trowel 
Chisel 5 cm Hammer headed 
Surveyor s umbrella 
Light tracing Board sited with glass framed 
lamp 
Land measuring chain 
Steel tape 30cm long in a leather case 
Ranging Roads wooden fitted with iron 
shoe 2m long 
Trough compass 
Prismatic compass 


12 


16 
17 


18 


1 


ഉത്തരമേഖല ട്രെയിനിംഗ് 
ഇൻസ്പെക്ടറാഫീസ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ട്രെയിനിംഗ് ഇൻസ്പെക്ടർ. 


6 


22 
23 


നിബന്ധനകൾ 
1. പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ ഇൻസ്പെക്ടർ ഓഫ് 

ട്രെയിനിംഗ്, ഉത്തരമേഖല , പട്ടികജാതി വികസന വകുപ്പ്, 
സിവിൽ സ്റ്റേഷൻ, ബി - ബ്ലോക്ക്, 6 -ാം നില , കോഴിക്കോട്- 20 
എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും കവറിന് പുറത്ത് 
ദർഘാസ് പരസ്യ നമ്പരും ഏത് സ്ഥാപനത്തിലേക്ക് 
പഠന ഉപകരണങ്ങൾ വിതരണം നടത്തുന്നതിനുള്ള 
ടെണ്ടർ എന്ന് എഴുതേണ്ടതുമാണ്. 
ടെണ്ടർ ഫോറത്തോടൊപ്പം 100- ന്റെ മുദ്രപ്രതത്തിലുള്ള 
പ്രാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേണ്ടതുമാണ്. വൈകി 
കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 

സ്വീകരിക്കുന്നതല്ല. 
3. പട്ടിക ജാതി വികസന വകുപ്പ് ഡയറക്ടറുടെ 

അംഗീകാരത്തിന് വിധേയമായി ടെണ്ടർ ഉറപ്പിക്കുന്നതാണ്. 


